Kerala Gazette No. 38 dated 24th September 2019 . 
PART III 

COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: അബ്ദുൾനാസ്സർ, ബി., ഐ . എ . എസ്.) 


No. DCKLM/2632/ 2019 - M1 . 


2019 ജൂ 


ലൈ 29 . 


വിഷയം : - ന്യായവില പുനർനിർണ്ണയം - അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ശ്രീ . മഹേശ്വരൻ ആചാരി സമർപ്പിച്ച അപ്പീൽ അപേക്ഷ 

(2 ) പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ കാര്യാലയത്തിലെ 12 - 2 - 2019 , 12 - 7 - 2019 തീയതികളിലെ 
-- എഫ്.6524/ 2016 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 23 - ൽ റീസർവെ 237 / 11- ൽ പ്പെട്ട 11.30 ആർസ് നിലത്തിന്റെ 
ന്യായവില കുറവ് ചെയ്യുന്നതിനാണ് കൊട്ടാരക്കര വില്ലേജിൽ തൃക്കണ്ണമംഗൽ മുറിയിൽ അനശ്വരയിൽ ശ്രീ . മഹേശ്വരനാചാരി 
അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ടി സ്ഥലം 5722 -ാം നമ്പർ തണ്ടപ്പേരും പടി ചെങ്ങന്നൂർ താലൂക്കിൽ ബുധനൂർ വില്ലേജിൽ ഇലഞ്ഞിമേൽ 
വടക്കും മുറിയിൽ പാറ യ് കാട്ടു വീട്ടിൽ നിന്നും കൊട്ടാരക്കര വില്ലേജിൽ തൃക്ക ണ്ണ മം ഗൽ മുറിയിൽ അന ശ്വ ര യിൽ 
ശ്രീ . മഹേശ്വരനാചാരി ടിയാൻ ഭാര്യ അനിതാ മഹേഷ് എന്നിവരുടെ കൂട്ടായ കരം ഒടുക്കിലും കൈവശാനുഭവത്തിലുമാണ്. 
അപേക്ഷാ വസ്ത 2010 - ലെ ന്യായവില വിജ്ഞാപനപ്രകാരം 1,40, 000 ന്യായവില നിശ്ചയിച്ച് Wetland എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പീൽ അപേക്ഷയിൻമേൽ സ്ഥലപരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കി പുനലൂർ റവന്യൂ 
ഡിവിഷണൽ ആഫീസിർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി അപേക്ഷാ സ്ഥലം നിലമാണെന്നും മണ്ണ് നിക്ഷേപിച്ച് പ്രസ്തുത 
സ്ഥലംരൂപാന്തരപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലും പുരയിടത്തിന് സമാനമായി കാണാൻ കഴിയുകയില്ലെന്നും 1,40,000 യുക്തിസഹജമായ 
കണക്കല്ലെന്നും, കൂടാതെ അപേക്ഷാസ്ഥലത്തിന്റെ നല്പ്പ് നിൽപ്പ്, റോഡ് സാമീപ്യം എന്നിവ കണക്കിലെടുത്താലും അടിസ്ഥാന 
പരമായി ടി സ്ഥലം നിലമായതിനാൽ നിലവിലെ ന്യായവിലയായ 1,40,000 നിന്ന് ആർ. ഒന്നിന് 70,000 രൂപയായി പുനർനിർണ്ണയം 
ചെയ്ത് Wetland വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസർ സൂചന (2) പ്രകാരം 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പുനലൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷാ 
വസ്തുവിന്റെ ന്യായവില ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാക്കുന്നു . 


ണ 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ച് കൊണ്ട് സർക്കാർ 6- 3 - 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ വന്ന 
അപാകത പരിഹരിച്ച് അപേക്ഷാവസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) ചട്ടം 5 (4 ) 
പ്രകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188/2014 / റ്റി. ഡി. 
തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 43/ 2018/ റ്റി . ഡി . തീയതി 31 -3 - 2018 
പ്രകാരം നിലവിലെ ന്യായവിലയുടെ 10 % വർദ്ധനവും, സർക്കാരിന്റെ മറ്റ് ഉത്തരവുകൾ പ്രകാരമുള്ള വർദ്ധനവുകൾ കൂടി ഇതിന് 
പുറമേ കണക്കാക്കേണ്ടതാണ്. 


കമ 


അപ്പീൽ കക്ഷിയുടെ 

പേരും 
മേൽവിലാസവും 


റീസർവെ 
നമ്പർ 


നമ്പർ 


6 - 3 - 2010 - ൽ 

പുനർ 
ഭൂമിയുടെ സർക്കാർ നിശ്ചയിച്ച നിർണ്ണയിച്ച 
ഇനം തരം ന്യായവില ന്യായവില 

( ആർ ഒന്നിന്) ( ആർ ഒന്നിന്) 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


താലൂക്ക് 


ശ്രീ . മഹേശ്വരൻ 


237/ 11 


നിലം 


1, 40 , 000 


70 ,000 


കൊട്ടാരക്കര കൊട്ടാരക്കര 

ബ്ലോക്ക് നമ്പർ- 23 


ആചാരി, 


അനശ്വര , 


തൃക്കണ്ണമംഗൽ, 
കൊട്ടാരക്കര 


Gaz . No. 38 /2019 /CLR ( Fair Value - Supplement). 


451 


FORM " C 


[See Rule 5 ( 3)] 


NOTIFICATION 


No. M1 - 2632/ 2019 . 


Whereas, it is expedient to publish a notification showing revised value of land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule ( 8 ) of rule 5 of Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of the land in Kottarakkara Village of Kottarakara Taluk of the Kollam District is hereby fixed 
finally as shown in the Schedule hereto . 


SCHEDULE 


| SI . Name of 
No. District 


Name of 
Village , Block No., Corporation ) 

Re -Survey Municipality/ 
Number with Panchayath 
Sub Division No. 


Name of 
Taluk 


Revised 
Fair Value 
of Land 


Classification 

by use 


Fair Value 
of the Land 
already 

fixed 
( as on 6 - 3 - 2010 ) 


(8) 


| 1 


Kollam 


Kottarakkara 


Wet Land 


1, 40 , 000 


70,000 


Kottarakara 
Block No . 23, 

237/ 11 


Kottarakkara 
Municipality 


Collectorate , 
Kollam . 


(Sd.) 
District Collector. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


[ ഹാജർ : ഗ്രിഗറി കെ . ഫിലിപ്പ് (i/ c)) 


നമ്പർ എഫ് - 4662 / 2019. 


2019 ആഗസ്റ്റ് 2 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷ 


ൻ 28A , ചട്ടം 5 ( 4 ). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ എൽ. ആർ. എ . 3 - 54674 / 18 നമ്പർ പരിപ്രതം. 


(3) കരുനാഗപ്പള്ളി താലൂക്കിൽ, നീണ്ടകര വില്ലേജിൽ വിക്ടോറിയാ ഡെയിൽ ശ്രീ . ക്ലീറ്റസ് സമർപ്പിച്ച അപേക്ഷ . 


( 4) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 29- 3 - 2019 - ലെ സി1-17990 / 18 നമ്പർ റിപ്പോർട്ട് 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുതഅപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


452 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


പുനർ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ /റീസർവ്വ/ 6- 3-2010 - ലെ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ 

ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


നമ്പർ 


375 / 8 


Govt. 


ശ്രീ . ക്ലീറ്റസ് 

കരുനാഗപ്പള്ളി നീണ്ടകര, 
വിക്ടോറിയാ ഡെയിൽ, 
നീണ്ടകര, 


22 


Property 

Re 1 


Residential ? 34,580 
Plot without (Thirty four 
vehicle access thousand five 

hundred and 
eighty only ) 


കരുനാഗപ്പള്ളി 


നമ്പർ എഫ് - 4666 /2019. 


2019 ആഗസ്റ്റ് 1. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ 


ൻ 28A ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 


(2) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ സുദർശനത്തിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരി നൽകിയ അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 20 - 4- 2019, 5 -7 - 2019 എന്നീ തീയതികളിലെ ബി18 -25786/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


| 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക് ഷൻ 28 എ പ്രകാരം 2010 - ലെ ന്യായ വില ? 38, 000 ടി വസ്തുക്കൾക്ക് നിർണ്ണയിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


Local Body 


Sl. 
- No. 


Bl. 
No. 


Survey . 

No. 


Sub Div . 

No . 


Taluk 


Village 


Classification 


Fair value 

per Are 


- 1 


39 


380 


74 


കല്ലുവാതുക്കൽ 


കൊല്ലം 


കല്ലുവാതുക്കൽ Residential plot 38,000 (Rupees 

with Panch /Corp ./ thirty eight 
Mun . road access thousand only ) 


- 1 


39 


380 


74/2 


കല്ലുവാതുക്കൽ 


കൊല്ലം 


0 


കല്ലുവാതുക്കൽ Residential plot 38,000 (Rupees 

- with Panch/ Corp ./ thirty eight 
Mun. road access thousand only ) 


- 1 


39 


380 


74/ 4 


കല്ലുവാതുക്കൽ 


കൊല്ലം 


60 


കല്ലുവാതുക്കൽ Residential plot 

with Panch/Corp ./ 
Mun . road access 


38,000 (Rupees 

thirty eight 
thousand only ) 


453 


എഫ് -12928 / 2018. 


2019 ആഗസ്റ്റ് 14. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷ 


ൻ 28A , ചട്ടം 5(4). 


(2 ) ബഹു .ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ എൽ. ആർ. എ . 3 - 54674 / 18 നമ്പർ പരിപത്രം. 


(3) കൊല്ലം താലൂക്കിൽ, കൊല്ലം വെസ്റ്റ് വില്ലേജിൽ മടവൂർ നബീൽ മൻസിലിൽ നെബീൽ നൽകിയ അപേക്ഷ . 


( 4) 


കൊല്ലം തഹശീൽദാരുടെ 2 -6 - 2018, 8- 8 - 2019, 18 - 5- 2019, 30 - 7 - 2019 ഡി3 -6408 / 18 നമ്പർ റിപ്പോർട്ട് 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷയിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ /റീസർവ്വ/ 6 - 3- 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


കൊല്ലം കല്ലുവാതുക്കൽ 354/ 26 


- 50, 000 


ശ്രീ . നബീൽ 
നെബീൽ മൻസിൽ, 
മടവുർ 


Govt. 
Property 


38 


Residential 
Plot with 
Corp/Mun /Pan 
Road access 


നമ്പർഎഫ് - 12928 / 2018. 


2019 ആഗസ്റ്റ് 14. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ 


ൻ 28A ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം ( 4). 


(2) കൊല്ലം താലൂക്കിൽ കല്ലുവാതുക്കൽ ശ്രീ. നെബീൽ നൽകിയ അപേക്ഷ . 


(3) 


കൊല്ലം തഹശീൽദാരുടെ 2 -6 - 2018 , 8- 8- 2018, 18 -5 - 2019 , 30 - 7- 2019 എന്നീ തീയതികളിലെ ഡി3 - 6408 / 18 -ാം നമ്പർ 
റിപ്പോർട്ട്. 


- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം 2010 - ലെ ന്യായ വില ? 50,000 ടി വസ്തുക്കൾക്ക് നിർണ്ണയിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


454 


Local Body 


- 
- No. 


Bl. 
No. 


Survey. Sub Div . 

No. No. 


Taluk 


Village 


Classification 


Fair value 

per Are 


- 1 


38 


354 


26/2 


കല്ലുവാതുക്കൽ കൊല്ലം 


- 50,000 


കല്ലുവാതുക്കൽ Residential plot 

with Panch /Corp ./ 

Mun . road access 
കല്ലുവാതുക്കൽ Residential plot 

with Panch /Corp ./ 
Mun. road access 


- 2 


38 


3354 


26/3 


കല്ലുവാതുക്കൽ 


കൊല്ലം 


- 50, 000 


റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ ( ഇൻ- ചാർജ്). 


PATHANAMTHITTA DISTRICT 


തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : ഡോ . വിനയ് ഗോയൽ, ഐ . എ . എസ്.) 


( 1 ) 


നമ്പർ എ2- 1746/ 2019 / K .Dis. 


2019 ജൂൺ 22. 


വിഷയം: - ഭൂമിയുടെ ന്യായവില നിർണ്ണയം ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിയ്ക്ക് വില നിശ്ചയിക്കുന്നത് - 

സംബന്ധിച്ച്. 


സൂചന ( 1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3 ( 7 ), ചട്ടം ( 4). 


(2) ശ്രീ. റജി ഇടിക്കുള, പാറാനിക്കൽ, റാന്നി വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
(3) റാന്നി തഹശീൽദാരുടെ 25-8- 2017 , 7- 11-2017 തീയതികളിലെ എച്ച്1 - 9912/ 16 നമ്പർ റിപ്പോർട്ട്. 


(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2 - 2019 - ലെ എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


തദ്ദേശ 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


സർവെ നമ്പരും 

ന്യായ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ വില 
നമ്പരും 

( ആർ ഒന്നിന്) 


സ്ഥാപനം 


(1) 


(2) 


(3) 


(4) 


(5) 


6 


(7) 


റാന്നി 


റാന്നി 


- പഞ്ചായത്ത് 


പുരയിടം 


25 ,000 


റീ സർവെ നമ്പർ 

462 / 17ബി 


- റാന്നി 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 / റ്റി. ഡി. തീയതി 14- 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


Gaz . No. 38 /2019 /CLR (Fair Value -Supplement). 


455 


FORM " A 
[See Rule 4 ] 
NOTIFICATION 


No. A2 -1746/ 2019 / K .Dis. 


22nd June 2019 . 


Whereas, it is expedient to publish the fair Value of Land as required under Section 28A of the Kerala Stamp Act , 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the Fair Value of land in Survey 
No. 462 /17B Ranni Village, Ranni Taluk of the Pathanamthitta District is hereby fixed as shown in the schedule thereto . 

SCHEDULE 


Panchayat 


Ward 


Name of 
District 


Name of 

Taluk 


Classification 

by use 


Name of Village 
and Survey No . 
and Sub - Division 

Number 


Fair value 
of the land 

fixed 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(7) 


Pathanamthitta 


Ranni 


Ranni 


Dryland 


25,000 


Ranni 
- Survey No. 462/ 17B 


നമ്പർ എ2- 2460/ 2019 / K .Dis. 


2019 ആഗസ്റ്റ് 19 . 


വിഷയം - -ഭൂമിയുടെ ന്യായവില നിർണ്ണയം - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെപോയ ഭൂമിയ്ക്ക് വില നിശ്ചയിക്കുന്നത് - 

- സംബന്ധിച്ച്. 


സൂചന (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( fixation of fair value of land ) ചട്ടം 3 ( 7), ചട്ടം (4). 


(2) ശ്രീ . മാത്യു തോമസ്, പാലത്തിങ്കൽ, കാവുംഭാഗം സമർപ്പിച്ച അപേക്ഷ . 


(3) തിരുവല്ല തഹശീൽദാർ (ഭൂരേഖ )- ടെ 21-6- 2019- ലെ സി7 - 1481/ 19 നമ്പർ റിപ്പോർട്ട്. 
(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 - ലെ എൽ.ആർ. എ3- 54674 /17 നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്ട്രറിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 
സ്വയംഭരണ 


താലൂക്ക് 


വില്ലേജ് 


ബ്ലോക്ക് 


സർവെ നമ്പരും 

ന്യായ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ വില 
നമ്പരും 

(ആർ ഒന്നിന്) 


സ്ഥാപനം 


നമ്പർ 


( 1 ) 


(2) 


(3) 


(4) 


(5) 


(6) 


(7) 


തിരുവല്ല 


കാവുംഭാഗം 


- 


73 


പുരയിടം 


70 , 000 


നഗരസഭ 
( തിരുവല്ല ) 


സർവെ നമ്പർ 

51, 52 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി . ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


456 


FORM " A 
[See Rule 4 ] 
NOTIFICATION 


No, A2- 2460 / 2019 / K .Dis. 


| 19th August 2019 . 


Whereas, it is expedient to publish the fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the Fair Value of land in 
Pathanamthitta District is hereby fixed as shown in the schedule thereto . 

SCHEDULE 


Municipality 


Ward 


Name of 
District 


Name of 

Taluk 


Classification 

by use 


Name of Village 
and Survey No. 
and Sub - Division 

Number 


Fair value 
of the land 

fixed 


| (2) 


(3) 


Pathanamthitta 


Thiruvalla 


Kavumbhagom 
Survey No. 51 , 52 


Thiruvalla 


. 


Dryland 


3 70,000 


Revenue Divisional Office , 
Thiruvalla . 


| ( Sd.) 
Sub Collector. 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . പി. റ്റി. എബ്രഹാം) 


നമ്പർ സി3 - 6745/ 2019 / K .Dis . 


2019 ആഗസ്റ്റ് 7 . 


വിഷയം: - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വി ല നിർണ്ണ യിച്ചുള്ള ഉത്ത ര വ് 

- പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 - സെക്ഷൻ 28എ (fixation of fair value of land) ചട്ടം 3(7), ചട്ടം ( 4). 

(2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2- 2019 - ലെ എൽ.ആർ.എ3- 54674 /17 നമ്പർ സർക്കുലർ. 
(3) കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ പുത്തൻപീഠിക മുറി പ്ലാംകൂട്ടത്തിൽ ശ്രീമതി സിസ്സിലി തോമസിന്റെ 

- 11 - 2 -2019 - ലെ അ പേക്ഷ . 

(4) കോഴഞ്ചേരി തഹശീൽദാരുടെ 27 -7- 2019 - ലെ സി1 -3880 /19 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസറിൽ 
“ നിലം എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


തദ്ദേശ 
- വില്ലേജ് സ്വയംഭരണ 

സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവെ നമ്പരും 

ന്യായ 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ വില 

നമ്പരും 


(6) 


( 8) 


(1) (2 ) (3) (4) 
- പത്തനംതിട്ട കോഴഞ്ചേരി ഓമല്ലൂർ 


(5) 
- ഓമല്ലൂർ 


- 


25 


150/ 13 


60, 000 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പവറ്റ് റോഡ് 
അക്സസ് 


- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി . തീയതി 14 - 11- 2014, 43 / 2018 / റ്റി. ഡി . തീയതി 31- 3- 2018, 70 / 19 / റ്റി. ഡി . 
തീയതി 30- 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


457 


FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATION 
No. K .Dis.-6745 / 2019 /C3. 

7th August 2019 . 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the 
Kerala Stamp Act , 1959 read with Sub - Rule (7 ) of rule 3 and rule 4 of the Kerala Stamp (Fixation for Fair Value of Land ) 
Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof . 

SCHEDULE 

District - Pathanamthitta 
Taluk - Kozhenchery . 

Village — Omalloor. 

Name of 
Sl. Survey Sub Re- Re - Re-Survey Panchayath/ Local body/ Name and Classifi - Fair Value 
No. No. 

Division Survey Survey ub. Municipality / Panchayath / No. of cation per Are 
No. Block No. 

lon Corporation Municipality / Ward by use 
No. 

Corporation 
(1) (2) (3) (4) (5) (6) (7) (8) (9 ) 

( 10 ) 

(11) 
01 . - 25 150 13 Panchayath Omalloor V Residential plot 60,000 

with Private 
Road access 


Revenue Divisional Office , 
Adoor. 


(Sd .) 
Revenue Divisional Officer. 


KANNUR DISTRICT 

FORM A 
[See Rule 4 ] 

NOTIFICATION 
No . E -2953/2019. 

5th August 2019 . 
Whereas , it is expedient to publish the fair value of land as required under Section 28A of the 
Kerala Stamp Act, 1959 read with rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number, in respect of the land situated in the Survey /Re- survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column (11) thereof. 


SCHEDULE 


District — Kannur. 
Taluk — Kannur. 


Village — Elayavoor. 
Desom — Kizhuthally . 


Sl. Survey 

Sub Re - 
No. No. Division Survey 

No . Block 


Re - 
Survey 
No. 


Name of 
Re-Survey Panchayath 

survey Panchayath / Local body/ Name and 
Sub Municipality / Panchayath No. of 
Division Corporation Municipality/ wa 
No . 

Corporation 


Classifi - 
cation 


Fair Value 
per Are 


se 


(1) (2) 
6020 20 B 


(5) 


(9 ) 


(3) 
2 A1 


(6) 


( 10 ) 


(4) 
223 


(7) 


( 11) 


35 


1B 


Kannur 
Corporation 


Corporation 


Thazhe Residential plot 7 ,26 ,000 
Chovva - 8 with NH /PWD 

Road access 


Revenue Divisional Office , 
Thaliparamba. 


(Sd .) 
Revenue Divisional Officer. 


458 


